Kerala Gazette No. 33 dated 14th August 2012 . 


PART I 


Section iji 


GOVERN 


YMENT OF 


KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമ നിർമ്മാണം- ഐ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 21484( 2)/ ലെഗ്. ഐ2/ 2011/ നിയമം. 


2012 ഏപ്രിൽ 2 
തിരുവനന്തപുരം, 

1934 ചൈതം 13 . 


കേരള സംസ്ഥാന നിയമസഭയുടെ ഇനി പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധ പ്പെടുത്തുന്നു . നിയമ സഭ പാസ്സാക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2012 ഏപ്രിൽ 1 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി. കെ . പത്മാകരൻ, 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2012- ലെ 5 -ാം ആക്റ്റ് 


2012 - ലെ കേരള നിയമസഭാംഗങ്ങൾക്ക് 
- പെൻഷൻ നൽകൽ ( ഭേദഗതി) 

ആക്റ്റ് 


1976 - ലെ കേരള നിയമസഭാംഗങ്ങൾക്ക് പെൻഷൻ നൽകൽ ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക . – 1976 - ലെ കേരള നിയമസഭാംഗങ്ങൾക്ക് പെൻഷൻ നൽകൽ ആക്റ്റ് 
ഇതി നു ശേഷം കാണുന്ന ആ വ ശ്യ ങ്ങൾക്കായി വീണ്ടും ഭേദ ഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കയാൽ ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവത്സ ര ത്തിൽ ഇനി പറയും 


പ്രകാരം നിയമമുണ്ടാക്കുന്നു: 


| 1. ചു രു ക്ക പ്പേരും പാരം ഭ വും . - ( 1 ) ഈ ആക്റ്റിന് 2012 - ലെ കേരള 


നിയമസഭാംഗങ്ങൾക്ക് പെൻഷൻ നൽകൽ ( ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 


- (2) ഇത് ഉടൻതന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 2 ബി വകുപ്പിന്റെ ഭേദഗതി. - 1976 - ലെ കേരള നിയമസഭാംഗങ്ങൾക്ക് പെൻഷൻ 
നൽകൽ ആക്ടിലെ ( 1976 - ലെ 46 ) ( ഇതിനു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക), 2ബി വകുപ്പിന്റെ (1) -ാം ഉപവകുപ്പിൽ, “പന്ത്രണ്ടായിരം രൂപയ്ക 
എന്ന വാക്കു കൾക്ക് പകരം “ഇരു പ ത്തി നാലായിരം രൂപ എന്ന വാക്കു കൾ 
ചേർക്കേണ്ടതാണ്. 


3. പട്ടിക യുടെ ഭേദ ഗതി. - പ ധാന ആകറ്റിലെ പട്ടികയ്ക്ക് പകരം ഇനി 
പറയുന്ന പട്ടിക ചേർക്കേണ്ടതാണ്, അതായത്: 

“ പട്ടിക 
[2(1) -ാം വകുപ്പ് കാണുക) 
പെൻഷൻ നിരക്ക് 

പ്രതിമാസ 
കാലാവധി 

പെൻഷൻ നിരക്ക് 

(രൂപ ) 
രണ്ടുവർഷത്തിൽ താഴെയുള്ള 

6,000 
ഏത് കാലയളവിലേയ്ക്കും 
മൊത്തം രണ്ടുവർഷത്തേയ്ക്ക് 

7, 000 
മൊത്തം മൂന്നുവർഷത്തേയ്ക്ക് 

8, 000 
മൊത്തം നാലുവർഷത്തേയ്ക്ക് 

9, 000 
മൊത്തം അഞ്ചുവർഷത്തേയ്ക്ക് 

10, 000 


എന്നാൽ, ഏതെങ്കിലും ആൾ 2 -ാം വകുപ്പിന്റെ (1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുള്ള 
പകാരം അഞ്ചു വർഷ ത്തിൽ കവിയുന്ന ഒരു കാല യ ള വി ലേയ്ക്ക് ഒരം ഗ മായി 
സേവനമനുഷ്ഠിച്ചിട്ടുള്ളിടത്ത്, അയാൾക്ക് അഞ്ചുവർഷത്തിൽ കവിഞ്ഞുള്ളഓരോ 
വർ ഷ ത്തക്കും ( പതിമാസം എഴു ന്നൂ റ്റി അ മ്പത് രൂപ കൂടു തൽ പെൻ ഷ ൻ 
നൽകേണ്ടതാണ്: 


- എന്നുമാത്രമല്ല , പെൻഷനുള്ള യഥാർത്ഥ യോഗ്യതാകാലാവധി കണക്കാക്കുന്നതിൽ 
അർദ്ധവർഷവും അതിനുമുകളിലുമുള്ള ഭാഗം അടുത്ത് പൂർത്തീകരിക്കപ്പെട്ട വർഷമായി 
പൂർണ്ണമാക്കപ്പെടേണ്ടതാണ്: 

എന്നുതന്നെയുമല്ല , മുൻ അംഗങ്ങൾക്ക് എഴുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ 
പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും, എൺപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ 
പ്രതിമാസം മൂവായിരം രൂപയും, തൊണ്ണൂറ് വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 
മൂവായിരത്തിഅഞ്ഞൂറ് രൂപയും കൂടുതൽ പെൻഷൻ നൽകാവുന്നതാണ്: 

എന്നുതന്നെയുമല്ല , ഈ ആക്ട് പ്രകാരം ഒരു അംഗത്തിന് അർഹതയുള്ള 
പരമാവധി പെൻഷൻ പ്രതിമാസം മൊത്തം മുപ്പത്തി അയ്യായിരം രൂപയിൽ കവിയാൻ 
പാടില്ലാത്തതാണ്. . 


( ശരിത്തർജ്ജമ ) 


- റ്റി . വസന്തകുമാർ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


